- 6 
सत्यमेव जयते 


Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കരള 


ള സർക 


NMENT OF 


ക്കാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 
വാല്യം 56 


31st May 2011 

2011 മേയ് 31 
10th Jyaishta 1933 
1933 ജ്യേഷ്ഠം 10 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Labour Department 


നോട്ടീസ് 


നമ്പർ ഡി - 3333 / 2010. 

2011 മാർച്ച് 23. 
ശ്രീ . ഷെറീഫ് റാവുത്തർ s/o മുഹമ്മദ്ഖാൻ റാവുത്തർ 
മെസ്സേഴ്സ് ആർ. എസ്. ട്രേഡേഴ്സിന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അ പകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . എ . എൽ. ഹക്കിം, പയ്യാറോഡ്, മുടപ്പല്ലൂർ പി . ഒ., 
ആലത്തൂർ- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി ? 7 ,92 , 670 ( ഏഴുലക്ഷത്തി തൊണ്ണൂറ്റി 
രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടു ണ്ട്. തൊ ഴി ലാ ളി ക ൾക്കു ള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതരായി പാലക്കാട് ജില്ല , 
മുടപ്പല്ലൂർ പി . ഒ., പയ്യാറോഡ് (1) ശ്രീ . അബ്ദുൾ ലത്തീഫ് 
( പിതാവ്), (2 ) ശ്രീമതി എൽ. ഷക്കീല ( സഹോദരി) എന്നിവർ 
മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്തി രി ക്കു ന്നു . 
അപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആ യത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി - 3389 / 2010 . 

2011 മാർച്ച് 19 . 
ശ്രീ . ബിന്ദു പോൾ s/o പൈലി, പാലത്തുള്ളിൽ വീട്, 
വെങ്ങോല പി . ഒ .യുടെ കീഴിൽ ജോലി നോക്കി വ ര 
മാര ക മാ യി അ പ ക ട മു ണ്ടായി മ ര ണ മ ടഞ്ഞ 
ശ്രീ. എൻ. വി . ചന്ദ്രശേഖരൻ നായർ, നെല്യാംപുറത്ത് വീട്- ന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 

3, 55,154 (മൂന്നുലക്ഷത്തി അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി 
അൻപത്തിനാല് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അ നു സ രിച്ച് നിർ വ്വ ചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി എറണാകുളം ജില്ലയിലെ ഐമുറി പി. ഒ ., 

നെല്യാംപുറത്ത് വീട് (1) ശ്രീമതി പി. എൻ. ഓമന (ഭാര്യ), 
( 2 ) ശ്രീ . കലേഷ് കുമാർ, എൻ. സി . ( മകൻ) , 
( 3 ) ശീ . നിതേഷ് കുമാർ, എൻ. സി . ( മകൻ) , 
( 4) കുമാരി നിതീഷദേവി, എൻ. സി . ( മകൾ) എന്നിവർ 
മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


31st MAY 2011] 


LABOUR DEPARTMENT 


54 


ആരെ ങ്കി ലു മുണ്ടങ്കിൽ അവർക്കുള്ള അ വ കാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
തുക മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിത രണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി - 3669 / 2010 . 

2011 മാർച്ച് 19. 
കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ 
കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . എൻ. എം . സിദ്ധിഖ്, നാലടിതുണ്ടിൽ വീട്, 
മണപ്പാട്ടിപറമ്പ്, കലൂർ- ന്റെ ആശിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 3,94,630 (മൂന്നു ലക്ഷത്തി 
തൊണ്ണൂറ്റിനാലായിരത്തി അറുന്നൂറ്റിമുപ്പത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പ രി ഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനു സ രിച്ച് 
നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി എറണാകുളം ജില്ല , 
എളമക്കര പി . ഒ., വെള്ളപ്പറമ്പിൽ വീട്, c/ o മൈക്കിൾ ജോഷി 
(1) ശ്രീമതി ഫാത്തിമ ബീവി (ഭാര്യ), (2 ) ശ്രീ. സമദ്, എം . എസ്. 
( മ ക ൻ ) , ( 3 ) ശ്രീ . സിറാജ്, എം . എസ്. (മകൻ) , 
(4 ) ശ്രീ. സജീർ , എം . എസ്. (മകൻ) എന്നിവർ മാത്രമേയുള്ളു 
എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാ 

ണെന്ന് അ വ കാ ശ പ്പെടുന്ന മറ്റ് ആരെ ങ്കി ലു മുണ്ടങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി - 3590 / 2010. 

2011 മാർച്ച് 29 . 
മെസ്സേഴ്സ് വയലറ്റ് എക്സ്പോട്ട് സ്, ബിന്നി റോഡ്, 
പള്ളുരുത്തി, കൊച്ചി- 6- ന്റെ കീഴിൽ ജോലി നോക്കിവരവെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . കെ . എ . തോമസ്, 
കുരിശിങ്കൽ വീട്, കണ്ണമാലി, കൊച്ചി- 8- ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 2,86, 960 
(രണ്ടുലക്ഷത്തിഎൺപത്താറായിരത്തി തൊള്ളായിരത്തി 
അറുപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി 
എറണാകുളം ജില്ലയിലെ കൊച്ചി- 8, കണ്ണമാലി കുരിശിങ്കൽ വീട് 
( 1) ശ്രീമതി സബീന ( ഭാര്യ ) , (2 ) മാസ്റ്റർ നിഖിൽ, കെ . ടി . 
( മൈനറായ മകൻ), (3) മാസ്റ്റർ അഖിൽ, കെ . ടി. ( മൈനറായ 
മകൻ) , ( 4) ശീമതി ടീസ (മാതാവ്) എന്നിവർ 
മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്ത്തി രി ക്കു ന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെ ങ്കി ലു മുണ്ടങ്കിൽ അവർക്കുള്ള അ വ കാശം ഇ 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 
തുക മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾ ക്ക് വിത രണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി - 4018 / 2010 . 

2011 മാർച്ച് 28. 
ശ്രീ . മനോജ് ആന്റണി, കൂളിയാട്ട് വീട്, ആലിൻ ചുവട്, 
ഇടപ്പള്ളി പി . ഒ.-യുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . പൈലി, ചെന്നോത്ത് വീട്, 
കാട്ടാമുറ്റം പാടം, ചെമ്പുമുക്ക്, കാക്കനാട്- ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 4, 34,641 
( നാലുലക്ഷത്തിമുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി 
ഒന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടു ണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശ്രിതയായി 
എറണാകുളം ജില്ല, ചെമ്പുമുക്ക്, കാട്ടാമുറ്റം പാടം,ചെന്നോത്ത് വീട്, 
ശ്രീമതി ചിന്ന പൈലി w /o late പൈലി (ഭാര്യ ) എന്നവർ 
മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്തിരി ക്കു ന്നു . 
അപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക് മെൻസ് 
ഓഫീസ്, എറണാകുളം, കോമ്പൻസേഷൻ കമ്മീഷണർ 
കാക്കനാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


